Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12/2009 -2011 


ാ 


ം 


സ 


VSTENT OF KEGA 


ൻ 


എ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


THIRUVANANTHAPURAM , 
TUESDAY തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 55 


നമ്പർ 


Explanatory Note 
( This does not form part of the notification , but is intended to indicate the general purpose .) 


The land as per the schedule attached was originally notified Under Section 3 (3) of the Kerala Forest ( Vesting and 
Management of Ecologically Fragile Lands) Ordinance , 2000 vide Notification No . C4 -21437/2000 dated 20 - 10-2000 and 
published in Kerala Gazette No. 1, Volume 46 dated 2 - 1-2001 as Sl. No. 72 . In that Notification , the name of Village 
Eastern , Southern and Western boundaries were shown erroneously . Whereas the correct name of Village and 
Boundaries are shown in the schedule above. The Erratum Notification is published with the intention to achieve the 
above objective. 


( Sd.) 
Custodian ( Ecologically Fragile Lands) & 
Chief Conservator of Forests (Wildlife). 


Thiruvananthapuram. 


കോന്നി ഡിവിഷൻ 
കാരണം കാണിക്കൽ നോട്ടീസ് 


നമ്പർ കെ .എൻ. ഇ2 - 2028/ 2000 . 2009 ഒക്ടോബർ 14. 

കോന്നി ഡിവിഷനിലെ നടു വ ത്തു മൂഴി റെയിഞ്ചിൽ 
ഫോറസ്റ്റ് വാച്ചറായിരുന്ന വി . ജെ . വറുഗീസ് എന്ന താങ്കൾ 
12 - 5 - 2000 മുതൽ നാളിതുവരെ അനധികൃതമായി ജോലിക്ക് 
ഹാജ രാകാതി രു ന്നിട്ടു ള്ള താ ണ് . ടി വിഷ യ ത്തിൽ ഈ 
ഓഫീസിലെ 31 - 12 - 2 001 - ലെ ഇ4 - 2 0 28 / 2 0 0 0 നമ്പർ 
കുറ്റാരോപണ മെമ്മോയും കുറ്റാരോപണ പതികയും നൽകി 
യിട്ടു ള്ളതും താങ്കൾ അ ത് കൈപ്പറ്റി യിട്ടു ള്ളതു മാ ണ് . 
താങ്കളുടെ ആവശ്യപ്രകാരം താങ്കളെ നേരിൽ കേൾക്കുന്ന 
തിന് ഈ ഓഫീസിലെ ഇ2 - 2028 / 2009 തീയതി 6 - 8 - 2008 - ലെ 
രജിസ്റ്റേർഡ് കത്തുപ്രകാരം 13 -8 -2008- ൽ രജിസ്റ്റേർഡ് നോട്ടീസ് 
നൽകിയിട്ടുള്ളതും ആയത് താങ്കൾ സ്ഥലത്തില്ലായെന്ന കാരണ 
ത്താൽ തിരികെ ലഭിച്ചിട്ടുള്ളതുമാണ്. ഈ ആഫീസിലെ 12 - 9 
- 2008 - ലെ കത്തുപകാരം ഒരിക്കൽകൂടി അ വ സരം 
നൽകിക്കൊണ്ട് രജിസ്റ്റേർഡ് കത്ത് അയച്ചിട്ടുള്ളതുമാണ്. ടി 
കത്തും താങ്കൾ ഇന്ത്യ വിട്ടുപോയി എന്നു കാണിച്ചുകൊണ്ട് 
തിരികെ ലഭിച്ചിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ ദീർഘകാ 
ലമായി യഥാവിധി അവധി അനുവദിക്കപ്പെടാതെ അനധികൃത 
മായി ജോലിയിൽനിന്നും വിട്ടുനിന്നതിനാൽ താങ്കളെ സർവീ 
സിൽനിന്നും പിരിച്ചുവിടുവാനായി താൽക്കാലികമായി തീരുമാനിച്ചിരിക്കു 
ന്നു . ആകയാൽ താങ്കളെ സർവീസിൽനിന്നും താൽക്കാലികമായി 
പിരിച്ചു വിടാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കു 
വാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ 
അപകാരം ചെയ്യേണ്ടതും നിർദ്ദിഷ്ട കാലയളവിൽ താങ്ക 
ളിൽനിന്ന് യാതൊരു മറുപടിയും ലഭിക്കുന്നി 
ല്ലായെങ്കിൽ താങ്കൾക്ക് യാതൊരു വിശദീകരണവും ബോധിപ്പി 
ക്കുവാനില്ല എന്ന നിഗമനത്തിൽ താങ്കളെ സർവീസിൽനിന്നും 
പിരിച്ചുവിടുന്നതുമാണ്. 

- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

ഡിവിഷണൽ 
കോന്നി. 

ഫോറസ്റ്റ് ഓഫീസർ. 


